Kerala Gazette No. 40 dated 9th October, 2007 . 
PART III 


PUBLIC WORKS DEPARTMENT 


ദർഘാസ് ഫാറത്തിന്റെ വില - രൂപ 400 + വി . നി . 


ദർഘാസ് പരസ്യം 

[ 2/ 2007 -08] 
നമ്പർ ഡിബി 1- 569 /2006. 

2007 സെപ്റ്റംബർ 26 . 
കേരള ഗവർണ്ണർക്കു വേി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ ( ദേശീയപാത ) ബൈപാസ് സബ് ഡിവിഷൻ, 
തിരുവനന്തപുരം താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് മത്സര 
സ്വഭാവമുള്ള ദർഘാസുകൾ 2007 ഒക്ടോബർ മാസം 17 -ാം 
തീയതി വൈകുന്നേരം 4 മണിവരെ ക്ഷണിച്ചുകൊള്ളുന്നു . 
ക്രമ ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ - പേരും അടങ്കൽ തുകയും 

രൂപ് 
(1) 

( 2 ) 


ദ ർ ഘാ സ് സ്വീക രി ക്കു ന്ന അ വ സാന ദി വ സ വും 
സമയവും 17 - 10 - 2007, 4 മണി. 
- ദർഘാസ് തുറക്കുന്ന ദിവസവും സമയവും 17 - 10 - 2007 
4 .30 മണി. 

പ്രവർത്തി തീർക്കേ കാലാവധി - ഒരു മാസം. 
കരാറുകാരുടെ യോഗ്യത - ഡി യും ഉപരിയും 
ദർഘാസ് ഫാറങ്ങൾ, ദർഘാസ് സ്വീകരിക്കുന്ന ദിവസം 
ഉച്ചയ്ക്ക് 1 മണി വരെ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ദർഘാസ് 
സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുള്ള എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 
കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഓഫീസിൽ നിന്നും പ്രവർത്തി 
ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 

( ഒപ്പ്) 
തിരുവനന്തപുരം. അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


2007 - 08 വർഷത്തിലെ സാധാരണ അറ്റകുറ്റപ്പണികൾ 


3 ,700 


- ലഘു ദർഘാസ് പരസ്യം 


| [ 5/ ഇഇ /2007 - 08]) 
നമ്പർ ഡി. ബി. ജനറൽ 2388 / 88 . 2007 സെപ്റ്റംബർ 25. 

-- കേരള ഗവർണ്ണർക്കുവേിഎക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
റോഡു കളും പാല ങ്ങ ളും വിഭാ ഗം , ആല പ്പുഴ താഴെ 
പറയുന്ന പ്രവർത്തികൾക്ക് മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


1, 600 


കമ 
നമ്പർ 


ദർഘാസ്ത്രമ്പരും പ്രവൃത്തിയുടെ 

പേരും അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


( 2 ) 


1, 800 


ഡി . ബി 1 - 4 / 2007 - 08 – തിരു വ ന ന്ത പുരം- 
നെയ്യാറ്റിൻകര എൻ. എച്ച്. ബൈപാസിൽ 
ചെ . 5 /730 -- 6 /119 കി. മീ . നും ഇടയ്ക്ക് സ്ഥിതി 
ചെയ്യുന്ന ആക്കുളം പാലം പെയിന്റ് ചെയ് 

മോടി പിടിപ്പിക്കുന്നതിന് രൂപ 1,47,000 
2 ഡി . ബി 1 - 5 / 2 0 07 - 08 - ടി എ ൻ . എച്ച് . 

ബൈപാസിൽ ചെ . 5/ 600 - 10 / 300 കി . മീ. നും 
ഇടയ്ക്ക് സ്ഥാപിച്ചിട്ടുള്ള കലുങ്കുകളിൽ അടിഞ്ഞു 
കൂടിയിരിക്കുന്നചെളി മാറ്റിവൃത്തിയാക്കുന്നതിനും 
ഗാഡ് സ്റ്റോൺ പെയിന്റ് ചെയ്യുന്ന തിനും 

രൂപ 63 ,000 
3 -- ഡി . ബി 1 - 6 / 2 0 07 - 08 - ടി എ ൻ . എച്ച് . 

ബൈപാസിൽ ചെ . 8 / 400 - - 10 / 200 കി . മീ .- നും 
ഇടയ്ക്ക് റോഡിന് ഇരുവശങ്ങളിലും മണ്ണൊലിച്ചു 
പോയ ഭാഗങ്ങളിൽ മണ്ണിട്ട് നിരപ്പാക്കി ഉറപ്പിക്കു 
ന്നതിനും പഴയ ലെവലിൽ കെവരുന്നതിനും 
ടി - - രൂപ് 70,000 
- ഡി . ബി 1-7/ 2 0 07 - 08 - ടി എ ൻ . എച്ച്. 

ബൈപ്പാസിൽ ചെ . 5/ 600 - 8 / 400 കി . മീ . നും 
ഇടയ്ക്ക് റോഡിന് ഇരുവശങ്ങളിലും മണ്ണൊലിച്ചു 
പോയ ഭാഗങ്ങളിൽ മണ്ണിട്ട് നിരപ്പാക്കി ഉറപ്പിക്കു 
ന്നതിനും പഴയ ലെവലിൽ ക വരുന്നതിനും 
രൂപ് 70 ,000 
ഡി . ബി 2 - 8 / 2 0 07 - 08 - ടി എ ൻ . എച്ച് . 

ബൈപാസിൽ ചെ . 10 / 357 - 13/ 366 കി . മീ . - നും 
ഇടയിലുള്ള റോഡിന്റെ ഇരുവശങ്ങൾ മണ്ണിട്ട് 
ബലപ്പെടുത്തുന്നതിനും ഓടയിലെ ചെളി 
കോരുന്നതിനും രൂപ 1,00,000 
ഡി . ബി 2 - 9 / 2 0 07 - 08 - ടി എ ൻ . എച്ച് . 

ബൈപാസിൽ ചെ . 2 / 600 മുതൽ 5/ 600 കി. മീ .- നും 
ഇടയിലുള്ള ടി - രൂപ 1,00,000 
- ഡി . ബി 2 - 10 / 2 0 07 - 08 - ടി എ ൻ . എച്ച് . 

ബൈപാസിൽ ചെ . 00 /000 മുതൽ 2/ 500 കി. മീ. നും 
ഇടയിലുള്ള ടി - രൂപ 90, 000 
ഡി . ബി2 - 11 / 2 0 07 - 08 - ടി എ ൻ . എച്ച് . 

ബൈപാസിൽ ചെ . 10/ 360 മുതൽ 12/ 500 കി . മീ. 
വരെയുള്ള ഭാഗത്ത് ഓടയിലെ ചെളി 
കോരുന്നതിന് ടി - രൂപ 2,70, 000 


35, 000 


1, 800 


37 , 500 


2 ,500 


1 33 / ഇഇ / 2007 - 08 - മെയിൻ സെൻട്രൽ റോഡിൽ 

കി. മീ . 117/ 400 മുതൽ 118 / 400 വരെ 40 മി. മീ . 
ഘനത്തിൽ ഉപരിതലം പുതുക്കൽ - 

രൂപ 14 ലക്ഷം 
2 34 / ഇഇ / 2007 - 08 - മാവേലിക്കര കൃഷ്ണപുരം 

റോഡിൽ കി . മീ . 3/ 000 മുതൽ 4 / 500 വരെ 
20 മി . മീ . ഘനത്തിൽ ചിപ്പിംഗ് കാർപ്പെറ്റ് 

ചെയ്യുന്ന ജോലികൾ - രൂപ 15 ലക്ഷം 
- 3 35/ ഇഇ / 2007 - 08 - മെയിൻ സെൻട്രൽ റോഡിൽ 

കി. മീ . 118 / 400 മുതൽ 119 / 400 വരെ 40 മി. മീ . 
ഘനത്തിൽ ഉപരിതലം പുതുക്കൽ - 

രൂപ 14 ലക്ഷം 
4 36 ഇഇ / 2007 -08 - തിരു വൻവൂർ - എരമല്ലിക്കര 

- റോഡ് കി . മീ . 0 / 000 മുതൽ 2 / 00 വരെ 
20 മി . മീ . ഘനത്തിൽ ചിപ്പിംഗ് കാർപ്പെറ്റ് 

ചെയ്യുന്ന ജോലികൾ - രൂപ 14 ലക്ഷം 
- 5 37 / ഇഇ / 2007 - 08 - പുതിയകാവ് - പള്ളിക്കൽ 

- റോഡ് കി . മീ . 2 / 400 മുതൽ 5 / 000 വരെ 

ടി രൂപ 15 ലക്ഷം 
- 6 38/ ഇഇ/ 2007 - 08 - എണ്ണക്കാട് - മാമ്പറപ്പാടം, 

റോഡ് കി . മീ . 3 / 500 മുതൽ 6 / 600 വരെ 
ടി - രൂപ 14 ലക്ഷം 


35, 000 


2 ,500 


35,000 


2 ,500 


37,500 


6,800 


35 , 000 


Gaz . No.40 /2007/DTP . (PWD ) 


(2 ) 


20,000 


30 ,000 


35 , 000 


25,000 


-- 20 ,000 


36, 900 


23,800 


30,000 


20, 000 


37 ,500 


25 ,000 


37 ,500 


25,000 


34,000 


ം 


31,250 


34 ,000 


7 39/ ഇഇ/ 2007 - 08 - മാവേലിക്കര കൃഷ്ണ പുരം 

റോഡിൽ കി . മീ . 5 / 000 മുതൽ 6 / 200 വരെ 
20 മി . മീ ഘനത്തിൽ ചിപ്പിംഗ് കാർപ്പെറ്റ് 

ചെയ്യുന്ന ജോലികൾ രൂപ 12 ലക്ഷം 
8 40 / ഇഇ / 2007 - 08 - എണ്ണക്കാട് - ഉളുന്തി 
- റോഡ് കി . മീ . 2 / 000 മുതൽ 4 / 000 വരെ 

ടി - രൂപ 10 ലക്ഷം 
- 9 41/ ഇഇ / 2007 - 08 - കൃഷ്ണ പുരം - ചൂനാട് 

- റോഡ് കി . മീ . 1/ 710 മുതൽ 41707 വരെ 

ടി - - രൂപ 14.75 ലക്ഷം 
10 42 / ഇഇ / 2007 - 08 - ചെട്ടികുളങ്ങര - ചുനക്കര 

റോഡ് കി . മീ . 0 / 000 മുതൽ 2 / 000 വരെ 

ടി - - രൂപ 12 ലക്ഷം 
11 43 / ഇഇ / 2 007 - 08 - കുറ്റിയിൽമുക്ക്- അരീക്കര 

-മുക്ക് റോഡ് കി . മീ . 0 / 000 മുതൽ 1 / 450 

വരെ ടി - രൂപ 8 ലക്ഷം 
12 44 / ഇ ഇ / 2 0 07 - 08 - പനയിൽ - ആന യടി 

റോഡ് കി . മീ . 0 / 000 മുതൽ 2 / 000 വരെ 

ടി - - രൂപ 10 ലക്ഷം 
13 45 / ഇഇ/ 2007 - 08 - പറൂമുക്ക്- രാമഞ്ചേരി കടവ് 

- റോഡ് കി . മീ . 0/ 000 മുതൽ 2 / 100 വരെ 

- ടി - രൂപ 10 ലക്ഷം 
14 46 / ഇഇ / 2007 - 08 - പെരിങ്ങാല - കൊച്ചിക്കൽ 

റോഡിൽ കി . മീ . 2 / 400 മുതൽ 5/ 000 വരെ 

ടി - - രൂപ 12 .50 ലക്ഷം 
15 47 / ഇഇ / 2007 - 08 - എരുമക്കുഴി- എടപ്പോൺ റോഡ് 

കി . മീ . 5 / 400 മുതൽ 6 / 400 വരെ ടി 

രൂപ 7 ലക്ഷം 
16 48 ഇള / 2007 - 08 - കരീലക്കുളങ്ങര- ബാക്ക് വാട്ടർ 

റോഡ് കി . മീ. 0 / 000 മുതൽ 2 / 000 വരെ ടി - - 

രൂപ 10 ലക്ഷം 
17 49 / ഇഇ/ 2007 - 08 - ഭഗവതിപ്പടി- കരീലക്കുളങ്ങര 

റോഡ് കി . മീ . 1/ 500 മുതൽ 4 / 045 വരെ ടി 

രൂപ 13 ലക്ഷം 
18 50 / ഇഇ / 2007 -08 - ശൂരനാട്- താമരക്കുളം റോഡ് 

കി . മീ . 0 / 000 മുതൽ 2 / 600 വരെ ടി 

രൂപ 12 ലക്ഷം 
19 51/ ഇഇ/ 2007 - 08 - കായംകുളം- കാർത്തികപ്പള്ളി 

റോഡ് കി . മീ . 9/ 600 മുതൽ 11/ 000 വരെ 

ടി രൂപ 15 ലക്ഷം 
20 52 / ഇഇ/ 2007 - 08 - കീരിക്കാട്- വെട്ടത്ത്ക ടവ് 

റോഡ് കി . മീ . 0 / 000 മുതൽ 3/ 500 വരെ 

ടി - രൂപ 14.75 ലക്ഷം 
21 53 / ഇഇ/ 2007 - 08 - ഭഗവതിപ്പടി- കരീലക്കുളങ്ങര 

- റോഡ് കി . മീ . 0/ 000 മുതൽ 1 / 500 വരെ 

ടി - രൂപ 8 ലക്ഷം 
22 54 / ഇഇ/2007 - 08 - മെയിൻ സെൻട്രൽ റോഡ് 

കി . മീ . 119 / 400 മുതൽ 120 / 400 വരെ40 മി . മീ . 
ഘനത്തിൽ ഉപരിതലം പുതുക്കൽ 

രൂപ് 15 ലക്ഷം 
23 55 / ഇഇ/ 2007 - 08 - അരീക്കരമുക്ക്-കണ്ണനാകുഴി 

റോഡ് കി . മീ . 1/ 500 മുതൽ 4 / 305 വരെ 
20 മി . മീ . ഘനത്തിൽ ചിപ്പിംഗ് കാർപ്പെറ്റ് 
ചെയ്യുന്ന ജോലികൾ രൂപ 14 ലക്ഷം 


24 56 / ഇഇ / 2007 - 08 - ഹരിപ്പാട്- ആയാപറമ്പ് റോഡ് 

കി . മീ . 2 / 000 മുതൽ 3 / 800 വരെ ടി 

രൂപ 8 ലക്ഷം 
25 57 / ഇഇ / 2007 -08 - ഹരിപ്പാട്- ഇലഞ്ഞിമേൽ റോഡ് 

കി . മീ . 0/ 000 മുതൽ 2000 വരെ ടി - - 

രൂപ 14 ലക്ഷം 
26 58 / ഇഇ / 2007 - 08 -- സിറിയൻ ചർച്ച് റോഡ് കി . മീ . 

- 0/ 000 മുതൽ 0 / 625 വരെ ടി - രൂപ 8 ലക്ഷം 
27 59/ ഇഇ /2007 - 08 - പാലസ് റോഡിൽ കി . മീ . 

2 /300 മുതൽ 3/170 വരെ ടി 

രൂപ 9. 50 ലക്ഷം 
28 60/ ഇഇ/2007 -08 - ആലപ്പുഴ മധുര റോഡിൽ 

കി . മീ . 0 / 000 മുതൽ 1/ 000 വരെ 40 മി . മീ . 
ഘന ത്തിൽ ഉപ രി തലം പുതുക്കൽ 

രൂപ 15 ലക്ഷം 
| 29 61/ ഇഇ/ 2007 - 08 - കരുവാറ്റ ദേശീയപാത മുതൽ 

കെ . വി . ജെട്ടി റോഡ് കി . മീ . 0/ 000 മുതൽ 
2/ 000 വരെ 20 മി. മീ . ഘനത്തിൽ ചിപ്പിംഗ് 
കാ ർ പ്പറ്റ് ചെയ്യു ന്ന ജാ ലി ക ൾ - 

രൂപ 15 ലക്ഷം 
30 62/ ഇഇ / 2007 - 08 - എസ്. എൽ. പുരം റോഡ് 

കി . മീ . 0 / 000 മുതൽ 3 / 500 വരെ ടി 

രൂപ 13.50 ലക്ഷം 
31 63 / ഇഇ/ 2007 - 08 - കലവൂർ-മണ്ണഞ്ചേരി റോഡ് 

കി . മീ . 0 / 000 മുതൽ 2 / 213 വരെ ടി 

രൂപ 13 .50 ലക്ഷം 
- 32 64/ ഇഇ / 2007 - 08 - ഹരിപ്പാട്-ടൗൺഹാൾ 

ജം ഗ് ഷ ൻ മുതൽ മണ്ണാറ ശാല വഴി 
ഡാണാപ്പടി വരെ റോഡ് കി . മീ . 0/ 000 

മുതൽ 2 /150 വരെ ടി - - രൂപ 15 ലക്ഷം 
33 65/ ഇഇ/ 2007 - 08 - ഡബ്ലിയു . സി .എൻ. ബി . റോഡ് 

കി . മീ. 1/ 000 മുതൽ 2 /200 വരെ ടി 

രൂപ 14 ലക്ഷം 
34 66 / ഇഇ / 2007 - 08 - ആലപ്പുഴ മധുര റോഡിൽ 

കി. മീ . 6 / 600 മുതൽ 8 / 000 വരെ 40 മി. മീ . 
ഘനത്തിൽ ഉപരിതലം പുതുക്കൽ - 

രൂപ് 14 ലക്ഷം 
35 67 / ഇള / 2007 -08 - ആലപ്പുഴ മധുര റോഡിൽ 

കി . മീ . 5/ 000 മുതൽ 6 / 600 വരെ 40 മി . മീ . 
ഘനത്തിൽ ഉപരിതലം പുതുക്കൽ - 

രൂപ 14 ലക്ഷം 
36 68 / ഇഇ / 2007 - 08 - കായംകുളം-മുട്ടം റോഡിൽ 

കി . മീ . 0/ 000 മുതൽ2000 വരെ 20 മി. മീ . 
ഘനത്തിൽ ചിപ്പിംഗ് കാർപ്പെറ്റ് ചെയ്യുന്ന 

ജോലികൾ - രൂപ 15 ലക്ഷം 
- 37 69 / ഇe / 2007 - 08 - അമ്പലപ്പുഴ- തിരുവല്ല റോഡിൽ 

കി . മീ . 8 / 000 മുതൽ 10 / 500 വരെ ടി 

രൂപ 15 ലക്ഷം 
38 70/ ഇഇ / 2007 - 08 - ആലപ്പുഴ- മധുര റോഡിൽ 

കി . മീ . 3/ 500 മുതൽ 5 / 000 വരെ 40 മി. മീ . 
ഘനത്തിൽ ഉപരിതലം പുതുക്കൽ - 
രൂപ് 14 ലക്ഷം 


17 ,500 


25, 000 


37 ,500 


33 ,000 


35 , 000 


30 , 000 


35,000 


37 ,500 


35,000 


37 ,000 


20, 000 


37,500 


37 , 500 


37,500 


35 , 000 


35 , 000 


- (1) 


( 2) 


( 3 ) 


( 1) 


( 2 ) 


37 ,500 


37 ,500 


55 87 / ഇഇ/ 2007 - 08 - ചേർത്തല - തണ്ണീർമുക്കം 

റോഡ് കി . മീ . 2/ 250 മുതൽ 4 /100 വരെ 

ടി - രൂപ 15 ലക്ഷം 
56 88 / ഇഇ )/ 2 007 - 08 - പെരു മ്പളം ജംഗ്ഷ ൻ- 

- കൊമ്പനാമുറി റോഡ് കി . മീ . 0/ 000 മുതൽ 

2 / 200 വരെ ടി - രൂപ 12 ലക്ഷം 
57 89/ ഇഇ/ 2007 -08 - ചേർത്തല - തണ്ണീർമുക്കം 
- റോഡ് കി . മീ . 0 / 200 മുതൽ 2 / 200 വരെ 

ടി - രൂപ 15 ലക്ഷം 


30, 000 


25, 000 


37,500 


37,500 


പുനർ ദർഘാസ് 


25, 000 


12 , 400 


37,500 


58 9/ ഇe / 2007 - 08 - മുളക്കാംതുരുത്തി- നാരകത്ത 

കൃഷ്ണപുരം റോഡിൽ കി . മീ . 4 / 100- ൽ 
1200 മി . മീ . വ്യാസത്തിലുള്ള പൈപ്പ് 

കൾവർട്ടിന്റെ നിർമ്മാണം - രൂപ 4,94,111 
- 59 10/ ഇഇ/ 2007 - 08 റോഡ് സെക്ഷൻ ഹരിപ്പാടിന്റെ 

കീഴിലുള്ള റോഡുകളിൽ തകരാറിലായ 6 
കലുങ്കുകളുടെ പുനർനിർമ്മാണവും വീതി 

കൂട്ടലും- - രൂപ 13,93,421 
60 22 / 02 / 2007 - 08 - ശൂര നാട് താമരക്കുളം 

- റോഡിൽ കി . മീ . 0/ 000 മുതൽ 2 / 600 വരെ 
യുള്ള ഒലിച്ചുപോയ ഭാഗങ്ങളുടെഅടിയന്തിര 
അറ്റകുറ്റപ്പണികൾ - രൂപ 11,99,942 


37 ,500 


35,000 


33 , 000 


30, 000 


39 71/ ഇഇ / 2007 - 08 - അമ്പലപ്പുഴ- തിരുവല്ല റോഡ് 

കി . മീ . 17 / 300മുതൽ 18 / 800 വരെ 20 മി . മീ . 
ഘനത്തിൽ ചിപ്പിംഗ് കാർപ്പെറ്റ് ചെയ്യുന്ന 

ജോലികൾ - രൂപ 15 ലക്ഷം 
40 72 / ഇഇ / 2007 - 08 - കിടങ്ങറ- കാവാലം - വികാസ് 

മാർഗ്ഗ് റോഡിൽ കി . മീ. 0 / 000 മുതൽ 1/ 150 

വരെ ടി - - രൂപ 10 ലക്ഷം 
41 73/ ഇഇ/ 2007- 08 - അമ്പലപ്പുഴ- തിരുവല്ല റോഡ് 

കി . മീ . 15 / 000 മുതൽ 16 / 500 വരെ 
- ടി - രൂപ 15 ലക്ഷം 
42 74/ ഇഇ ) 2007 - 08 - കിടങ്ങറ- കാവാലം റോഡ് 

കി . മീ . 2 / 000 മുതൽ 3 / 135 വരെ 

ടി രൂപ 10 ലക്ഷം 
43 75 ഇഇ)/ 2007 - 08 - രാമങ്കരി - കൊടുക്കുന്ന 

തായങ്കരി- എടത്വ റോഡ് കി . മീ . 1/ 550 

മുതൽ 3 / 020 വരെ ടി -- രൂപ 15 ലക്ഷം 
44 76 / ഇഇ / 2007 - 08- പള്ളിക്കൂട്ടുമ്മ - നീലംപേരൂർ 

റോഡ് കി . മീ . 5/ 700 മുതൽ 8 / 000 

വരെ ടി -- രൂപ 15 ലക്ഷം 
45 77/ ഇ ഇ / 2 0 07 - 08 - മുളക്കാംതുരുത്തി- നാര 

കത്തറ-കൃഷ്ണപുരം റോഡിൽ കി. മീ . 
- 0/ 000 മുതൽ 2 / 000 വരെ 

ടി -- രൂപ 13 ലക്ഷം 
46 78 / ഇഇ / 2007 - 08- നീരേറ്റ്പുറം- അർത്തിശ്ശേരി 

റോഡ് കി . മീ . 1 / 600 മുതൽ 3/ 905 വരെ 

ടി - - രൂപ 14 ലക്ഷം 
47 79 / ഇ /2007 - 08 - ചമ്പക്കുളം കിഴക്ക്ബസ്റ്റാന്റ് 

മുതൽ- നെടുമുടി കരുവാറ്റ റോഡിൽ കി . മീ. 
3 / 700 മുതൽ 4 / 375 വരെ 

ടി - രൂപ 15 ലക്ഷം 
48 80 / ഇഇ / 2007 - 08 - പടിപ്പുരക്കൽക്ഷേത്രം- കങ്കരി 

തായങ്കരി റോഡ് കി . മീ . 0 / 500 മുതൽ 1/400 

വരെ ടി -- രൂപ 6 ലക്ഷം 
49 81 / ഇഇ / 2007 - 08 - എരമല്ലൂർ- എഴുപുന്ന റോഡ് 

കി . മീ . 0/ 000 മുതൽ 1/ 420 വരെ- ടി 

രൂപ 10 ലക്ഷം 
50 82 / ഇഇ/ 2007 - 08 -കുഞ്ഞിത്തെ-മൂർത്തിക്കൽ 

പട്ടണക്കാട് റോഡ് കി . മീ . 0 / 000 മുതൽ 

2/ 500 വരെ ടി - രൂപ 15 ലക്ഷം 
51 83/ ഇഇ /2007 -08 - ചേർത്തല -തണ്ണീർമുക്കം 

റോഡ് കി . മീ . 4/ 150 മുതൽ 4 /950 വരെ 

ടി - രൂപ 10 ലക്ഷം 
52 84 ഇള/ 2007 - 08 - കണിച്ചുകുളങ്ങര - ചെത്തി 

റോഡ് കി . മീ . 0 / 000 മുതൽ 1/000 വരെ 

ടി രൂപ 12 ലക്ഷം 
53 85/ ഇഇ / 2007 -08 കുറുപ്പൻകുളങ്ങര-കണിച്ചു 

കുളങ്ങര റോഡ് കി . മീ . 1/ 700 മുതൽ 2 / 700 

വരെ ടി - രൂപ 15 ലക്ഷം 
54 86 / ഇഇ / 2007 -08 - കുത്തിയതോട്- പറയകാട് 

റോഡ് കി . മീ . 0/ 000 മുതൽ 1/ 520 വരെ 
ടി - രൂപ 12 ലക്ഷം 


35, 000 


37,500 


ദർഘാസ് പ്രമാണത്തിന്റെ വില അടങ്കൽ തുക 50,000 
മുതൽ 6 ലക്ഷം വരെ രൂപ 400 + വാറ്റ്, 6 ലക്ഷം മുതൽ 
15 ലക്ഷം വരെ രൂപ 700 + വാറ്റ്. 

ദർഘാസ് പ്രമാണം വിൽക്കുന്ന തീയതിയും സമയവും - 
ക്രമനമ്പർ 1 മുതൽ 15 വരെ 18- 10 - 2007 ഉച്ചയ്ക്ക് 1 മണി വരെ, 
| കമനമ്പർ 16 മുതൽ 30 വരെ 22 - 10 - 2007 ഉച്ചയ്ക്ക് 1 മണി 
വരെ, കമനമ്പർ 31 മുതൽ 45 വരെ 24 - 10 - 2007 ഉച്ചയ്ക്ക് 1 
മണി വരെ, ക്രമനമ്പർ 46 മുതൽ 60 വരെ 26 - 10 - 2007 ഉച്ചയ്ക്ക് 
1 മണി വരെ. 


15 , 000 


- ദർഘാസ് പ്രമാണം സ്വീക രി ക്കുന്ന തീയ തിയും 
സമയവും - അതാതു ദിവസം വൈകുന്നേരം 4 മണി വരെ. 


25,000 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും അതാതു 
ദിവസം 4.30 മണിക്ക്. 


37 ,500 


25, 000 


- കാലാവധി കമനമ്പർ 7, 8 , 10 , 12, 13 , 14 , 16, 17, 18 , 
27 , 30, 40, 42 , 45 , 49, 51, 52, 54, 56, 60 ഇവയ്ക്ക് 5 മാസം, 
ക്രമനമ്പർ 11, 15, 21, 24 , 26 , 48, 58 ഇവയ്ക്ക് 4 മാസം, 
മറ്റുള്ളവയ്ക്ക് 6 മാസം. 

ദർഘാസ് സംബന്ധിച്ച് പൊതുമരാമത്തു വകു പ്പി ൽ 
നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമായി 
രിക്കും. കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ 
ടി ഓഫീസിൽ നിന്നും അന്വേഷിച്ചറിയാവുന്നതാണ്. 


30,000 


37, 500 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എൻജിനീയർ. 


30, 000 


ആലപ്പുഴ. 


- ( 1) 


(2 ) 


30 ,000 


ദർഘാസ് പരസ്യം 

[9/ ഇഇ /2007 -08 
നമ്പർ ഡി. ബി. 1/ 2007 - 08 . 

2007 സെപ്റ്റംബർ 22. 
-- കേരള ഗവർണ്ണർക്കുവേി, കോട്ടയം റോഡ്സ് ഡിവിഷൻ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, താഴെ പറയുന്ന പ്രവൃത്തി 
കൾക്ക് അംഗീകൃത കരാറുകാരിൽ നിന്നും മത്സരസ്വാഭാവമുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും ഉദ്ദേശ അടങ്കൽതുകയും 

രൂപ് 
- ( 3) 


36 , 250 


ക 


37,500 


- ( 2 ) 


37, 500 


37,500 


37,500 


36,250 


31, 250 


32 ,500 


23 ,750 


36,250 


30,000 


ഉപരിതലം പുതുക്കൽ 2007 -08 - ചിപ്പിംഗ് 

കാർപ്പറ്റ് ചെയ്യുക 
1 193 / ഇഇ / 2007 - 08 - 7 -ാം മൈൽ സി . ഡബ്ലിയു . 

റോഡിൽ നിന്നും മല്ലപ്പള്ളിയിലേക്കുള്ള 
റോഡിൽ 2 / 000 മുതൽ 4 / 745 കി . മീ . വരെ - 

രൂപ് 15 . 00 ലക്ഷം 
2 194/ ഇഇ / 2007 - 08 - 2 -ാം മൈൽ സി . ഡബ്ലിയു . 

റോഡിൽ നിന്നും പള്ളം- തോട്ടയ്ക്കാട് 
റോഡിലേക്കുള്ള റോഡിൽ 0 / 500 മുതൽ 2 / 500 

കി . മീ . വരെ രൂപ 12 .50 ലക്ഷം 
3 195/ ഇഇ/2007 - 08 പള്ളം- തോട്ടയ്ക്കാട് റോഡിൽ 

9 / 500 മുതൽ 11/ 000 കി . മീ . വരെ രൂപ 9. 50 

| ലക്ഷം 
4 196 / ഇഇ/ 2007 - 08 - തുരുത്തി- മുളക്കാംതുരുത്തി 

റോഡിൽ 0 / 000 മുതൽ 2/ 000 കി. മീ . വരെ - 
-- രൂപ 12 . 00 ലക്ഷം 
5 197 / ഇള/ 2007 - 08 - നെടുംകുന്നം- കവനാൽക്കടവ് 

റോഡിൽ 2 / 000 മുതൽ 2 / 827 കി . മീ . വരെ - 

രൂപ 5. 00 ലക്ഷം 
6 198 / ഇഇ / 2007 - 08- - കുന്നങ്കരി- കുമരങ്കരി- പാറാൽ 

റോഡിൽ 7/ 000 മുതൽ 8/ 310 കി. മീ . വരെ - 

രൂപ് 7 .00 ലക്ഷം 
7 199/ ഇഇ / 2007 - 08 - കൊച്ചു പറ മ്പ് - ശാ ന്തി പുരം 

റോഡിൽ 0/ 000 മുതൽ 1/ 695 കി . മീ . വരെ - 

രൂപ് 7.50 ലക്ഷം 
8 200 / ഇഇ / 2007 - 08 -പള്ളിയാടിക്കടവ് റോഡിൽ 

- 2/ 000 മുതൽ 3 / 200 കി . മീ .വരെ രൂപ 7.00 ലക്ഷം 
9 2017 ഇഇ /2007 - 08 - കൂനം വേങ്ങ -കുന്നന്താനം 

റോഡിൽ 0 / 000 മുതൽ 1/ 600 കി . മീ . വരെ - 

രൂപ് 7.00 ലക്ഷം 
10 202 / ഇഇ / 2007 -08 - കുഴിമറ്റം റോഡിൽ 0/ 000 മുതൽ 

- 1/ 000 കി . മീ . വരെ- - രൂപ് 6 . 00 ലക്ഷം 


25 ,000 


14 206 ഇന/ 2007 - 08 കൊടുങ്ങുർ-മണിമല റോഡിൽ 

7 / 300 മുതൽ 9 / 289 കി . മീ . വരെ 

രൂപ 12.00 ലക്ഷം 
15 207/ ഇഇ/ 2007 -08 -കാഞ്ഞിരപ്പള്ളി-ഈരാറ്റുപേട്ട 

റോഡിൽ 3/ 000 മുതൽ 5 / 000 കി. മീ . വരെ - 

രൂപ 14.50 ലക്ഷം 
16 208 / ഇഇ / 2007 - 08 -കാഞ്ഞിരപ്പള്ളി-മണിമല 

റോഡിൽ 3 / 000 മുതൽ 5 / 000 കി. മീ . വരെ 

രൂപ 15 .00 ലക്ഷം 
17 209/ ഇള / 2007 - 08 - കാനം-പത്തനാട് റോഡിൽ 

- 3 / 500 മുതൽ 4/ 680 കി. മീ . വരെ - 

രൂപ് 10 . 00 ലക്ഷം 
18 210 / ഇe / 2007 - 08 - മുക്കൂട്ടുതറ- എടകടത്തി 

പമ്പാവാലി റോഡിൽ 2 / 000 മുതൽ 4/ 000 കി . മീ. 

വരെ രൂപ 15 .00 ലക്ഷം 
19 211/ ഇഇ / 2007 -08 - - മുക്കൂട്ടുതറ- എടകടത്തി 

പമ്പാവാലി റോഡിൽ 4 / 000 മുതൽ 6/ 000 കി . മീ . 

വരെ രൂപ് 14.50 ലക്ഷം 
20 212/ ഇഇ / 2007 - 08 - പ്ലാക്കപ്പടി-വെള്ളാവൂർ 

റോഡിൽ 2 / 000 മുതൽ 4 / 000 കി. മീ . വരെ - 

രൂപ് 13.00 ലക്ഷം 
| 21 213 / 01 /2007 -08 - പൈക - ചെങ്ങളം റോഡിൽ 

- 1/700 മുതൽ 4 / 000 കി . മീ . വരെ - 

രൂപ 14 . 50 ലക്ഷം 
22 214 /ഇഇ/ 2007 -08 - ഒന്നാംമൈൽ-തച്ചാമ്പുഴ 

റോഡിൽ 0 / 000 മുതൽ 1/ 105 കി. മീ . വരെ - 

രൂപ 10 . 00 ലക്ഷം 
23 215 / ഇഇ / 2007 - 08 - ഇടക്കുന്നം-കൂവപ്പള്ളി റോഡിൽ 

0 / 000 മുതൽ 2 / 000 കി . മീ . വരെ രൂപ 12. 50 

ലക്ഷം 
24 216/ ഇഇ / 2007 - 08 - ഇടക്കുന്നം-കൂവപ്പള്ളി റോഡിൽ 

3 / 000 മുതൽ 5 / 100 കി . മീ . വരെ രൂപ 15.00 

ലക്ഷം 
25 217/ ഇഇ / 2007 - 08 - - മുട്ടമ്പലം- നാഗമ്പടം 

റോഡിൽ 0 / 000 മുതൽ 1/ 000 കി. മീ . വരെ 

രൂപ 8 . 00 ലക്ഷം 
26 218 /ഇഇ/ 2007 - 08 - മാർക്കറ്റ്-ലാൻഡിംഗ്-മുട്ടമ്പലം 

റോഡിൽ 0 / 000 മുതൽ 2 / 000 കി. മീ . വരെ 

രൂപ 12 .50 ലക്ഷം 
27 219 / ഇഇ / 2007 -08 - ബോട്ട് ജെട്ടി റോഡിൽ 

0/ 000 മുതൽ 0 / 455 കി . മീ . വരെ- രൂപ 4. 00 

ലക്ഷം 
28 220/ ഇഇ / 2007 -08 - വേളൂർ റോഡിൽ 0 /000 

മുതൽ 0 / 500 കി . മീ . വരെയും 1/ 000 മുതൽ 

2 / 082 കി . മീ . വരെയും രൂപ 13.50 ലക്ഷം 
29 221/ഇഇ/ 2007 -08 - റിവർ ബാങ്ക് റോഡിൽ 

2/ 000 മുതൽ 3/ 850 കി. മീ. വരെ രൂപ 15.00 ലക്ഷം 
30 222/ ഇഇ / 2007- 08 - ചുങ്കം മുതൽ കുടയംപടി 

വരെ എം . സി . റോഡിന് പാരലൽ ആയുള്ള 
റോഡിൽ 0/ 000 മുതൽ 1/ 000 കി . മീ. വരെ 

രൂപ 11. 00 ലക്ഷം 
31 223 ഇള/ 2007 - 08 - - കോട്ടയം- കോഴഞ്ചേരി റോഡിൽ 

0 / 800 മുതൽ 1/ 350 കി . മീ . വരെ - 
രൂപ 6.00 ലക്ഷം 


12, 500 


31, 250 


17 ,500 


37,500 


18 ,750 


20 ,000 


17 , 500 


31, 250 


17 , 500 


15 , 000 


10 ,000 


33, 750 


30 ,000 


37, 500 


വെള്ളപ്പൊക്കക്കെടുതികൾ -2007 - 08 
11 203 / ഇഇ/ 2007 - 08 - ചങ്ങനാശ്ശേരി ബൈപാസ്സ് 

റോഡിൽ വെള്ളക്കെട്ടുള്ള ഭാഗം ഉയർത്തു 
കയും അനുബന്ധ ജോലികളും - 
രൂപ 12 . 00 ലക്ഷം 

ഉപരിതലം പുതുക്കൽ 2007 - 08 
12 204 / ഇഇ/ 2007 - 08 - കരിങ്കല്ലു മൂഴി- പമ്പാവാലി 

റോഡിൽ 5 / 000 മുതൽ 8 / 000 കി . മീ . വരെ - 

രൂപ 15.00 ലക്ഷം 
13 205 / ഇഇ / 2007 - 08 - കരിങ്കല്ലു മൂ ഴി - പമ്പാ വാലി 

റോഡിൽ 6 / 000 മുതൽ 8 / 000 കി . മീ . വരെ - 
രൂപ 15. 00 ലക്ഷം 


37 , 500 


27, 500 


37,500 


15 , 000 


(2 ) 


(3 ) 


(1) 


( 2) 


37 , 500 


35,000 


25 ,000 


21,250 


25,000 


30, 000 


20,000 


32 , 500 


21,250 


35,000 


31,250 


30 ,000 


17 , 500 


30,000 


20 , 000 


- 37,500 


49 241 / ഈ ഇ | 2007 - 08 - ഇ . ഇ . റോഡിൽ 17 / 000 

മുതൽ 18 / 500 കി. മീ. വരെ രൂപ 15 ലക്ഷം 
50 2 42 / ഇ ഇ / 2 0 0 7 - 08 - ഇ . ഇ . റോഡിൽ 1/ 000 

മുതൽ 2/ 000 കി . മീ . വരെ രൂപ 10 ലക്ഷം 
51 243 / ഇഇ/ 2007 - 08 - ഇ . ഇ . റോഡിൽ 18 / 500 

മുതൽ 19 / 500 കി. മീ . വരെ രൂപ 10 ലക്ഷം 
52 2 44 / ഇ ഇ / 2 0 0 7 - 0 8 - തല പ്പാറ - നീർപ്പാറ 

റോഡിൽ 3 / 000 മുതൽ 4/ 000 കി. മീ . വരെ 

രൂപ 8 ലക്ഷം 
- 53 2 45 / ഇ ഇ / 2 0 07 - 08 - തല പ്പാ റ - നീർ പാറ 

റോഡിൽ 4 / 000 മുതൽ5 / 000 കി . മീ . വരെ - 

രൂപ 8 .50 ലക്ഷം 
54 246 / ഇഇ/ 2007 - 08 - തലയോലപ്പറമ്പ്കൂത്താട്ടുകുളം 

റോഡിൽ 8/ 000 മുതൽ 10/ 000 കി . മീ . വരെ 

- രൂപ് 12 . 50 ലക്ഷം 
55 2 47 / ഇ ഇ / 2 0 07 - 08 - വൈയ്ക്കും- റ്റി. വി . പുരം 

റോഡിൽ 0/ 000 മുതൽ 1/ 000 കി . മീ. വരെ - 

രൂപ് 7 ലക്ഷം 
56 248 ഇ / 2007 - 08 -- വൈയ്ക്കും- റ്റി . വി . പുരം 

റോഡിൽ 6/ 500 മുതൽ7 / 900 കി. മീ . വരെ - 

രൂപ് 8 ലക്ഷം 
57 249 / ഇഇ / 2007 - 08 - കുറുപ്പു ന്തറ - കളമ്പുകാട് 

- റോഡിൽ 0/ 000 മുതൽ 2 / 000 കി . മീ . 

വരെ - രൂപ 12 ലക്ഷം 
58 250 | ഇ ഇ 2007 - 08 - മുട്ടുചിറ റോഡിൽ 2, 000 

മുതൽ 4/000 കി. മീ. വരെ രൂപ 12 ലക്ഷം 
59 251 / ഇഇ / 2007 - 08- വൈയ്ക്കം- വെച്ചൂർ റോഡിൽ 

0/ 000 മുതൽ 1/500 കി. മീ. വരെ രൂപ 12 .50 ലക്ഷം 
60 252/ ഇഇ / 2007 - 08 - പ്രത്യേക അറ്റകുറ്റപ്പണികൾ 

തിരുവേലിക്കുന്ന് ആറ്റുവേലക്കടവ് റോഡിൽ, 

കലുങ്കിന്റെ പുനർനിർമ്മാണം- രൂപ 8 ലക്ഷം 
61 253/ ഇഇ/ 2007 - 08 - ടി മധുരവേലി- കുറുപ്പന്തറ 

റോഡിന്റെ സംരക്ഷണ ജോലി ക ൾ 

-രൂപ 4 ലക്ഷം 
62 254/ ഇഇ/ 2007 - 08 - സാധാരണ അറ്റകുറ്റപ്പണികൾ 

2007 -08 അത്യാവശ്യ അറ്റകുറ്റപ്പണികൾ- 
ഭാഗീകമായി ചിപ്പിംഗ് കാർപ്പറ്റ് എന്നീ 
പ്രവൃത്തികൾ- ഇ ത്തുരുത്തിപ്പടി- കോവില 
കത്തുംകടവ് റോഡ് 0/ 000 മുതൽ 0/710 കി. മീ . 

വരെ -രൂപ 4 ലക്ഷം 
63 255/ ഇഇ/ 2007 - 08 - ടി കുന്നപ്പള്ളി-തുലാപ്പള്ളി 

റോഡിൽ 0/ 000 മുതൽ 2/ 017 കി. മീ .വരെ - 
രൂപ 5 ലക്ഷം 


30,000 


30,000 


32 224 / ഇ ഇ / 2 0 07 - 08 - തിരുവഞ്ചർ റോഡിൽ 

- 0/ 000 മുതൽ 2/ 000 കി. മീ. വരെ 

രൂപ 14 ലക്ഷം 
33 225/ ഇഇ / 2007 - 08 - അടിച്ചിറ - മാന്നാനം റോഡിൽ 

5/ 000 മുതൽ 6/ 000 കി. മീ . വരെ - 

രൂപ 8. 50 ലക്ഷം 
34 226 / ഇഇ / 2007 - 08 - ഗാന്ധി നഗർ റോഡിൽ 

0/ 000 മുതൽ 1/000 കി. മീ . വരെ - 

- രൂപ 12 ലക്ഷം 
35 2 27 / ഇ ഇ / 2 0 07 - 08 – തിരു വ ബൂർ റോഡിൽ 

2/ 000 മുതൽ 4/ 000 കി. മീ. വരെ - രൂപ 13 ലക്ഷം 
36 228/ ഇഇ/ 2007 -08 - - മണർകാട്- കിടങ്ങുർ റോഡിൽ 

4/000 മുതൽ 5/500 കി. മീ . വരെ രൂപ 14 ലക്ഷം 
37 2 29 | ഇ ഇ / 2 0 07 - 08 - വെട്ടത്തുകവല - മീനടം 

റോ ഡിൽ 2 / 000 മുതൽ 3/ 500 കി . മീ . 

വരെ രൂപ് 12 ലക്ഷം 
38 230 / ഇഇ / 2 007 - 08 - പു ലി യ | ർ - വാ മൂർ 

റോഡിൽ 7 / 000 മുതൽ 8/ 500 കി. മീ. വരെ - 

രൂപ 12 ലക്ഷം 
39 231/ ഇഇ / 2007 - 08 - - കുമരകം- വെച്ചുർ റോഡിൽ 

- 0 / 000 മുതൽ 2 /000 കി. മീ . വരെ രൂപ 15 ലക്ഷം 
40 232 | ഇ ഇ / 2 0 07 - 08 - പാമ്പാ ടി -കൂരോപ്പട 

റോഡിൽ 1/ 000 മുതൽ 2/ 500 കി . മീ . വരെ - 

രൂപ 12 ലക്ഷം 
41 233/ ഇഇ / 2007 -08 - ഒറവയ്ക്കൽ -കൂരാലി റോഡിൽ 
- 3/000 മുതൽ 4/ 000 കി. മീ . വരെ -രൂപ 8 ലക്ഷം 
42 234 / ഇഇ / 2 0 07 - 08 - ചുങ്കം മുതൽ കുടയംപടി 

വരെയുള്ള എം . സി. റോഡിന്റെ പാരലൽ 
റോഡിൽ 1/ 000 മുതൽ 2 / 000 കി . മീ . വരെ - 

രൂപ് 10 ലക്ഷം 
43 235/ ഇ / 2007 -08 - 94 -ാം മൈൽ എം . സി . റോഡിൽ 

നിന്നും പുന്നക്കൽ ചുങ്കം റോഡിലേക്കുള്ള 
റോഡിൽ 0 / 000 മുതൽ 2 / 000 കി . മീ . വരെ - 
രൂപ 10 ലക്ഷം 

വെള്ളപ്പൊക്കക്കെടുതികൾ 2007 - 08 
44 236/ ഇഇ / 2007 - 08 - എം . സി . റോഡിനേയും 

എൽ. ബി . എസ്. റോഡിനേയും ബന്ധിപ്പി 
ക്കുന്ന ലിങ്ക് റോഡിൽ 0/ 000 മുതൽ 0/ 500 
കി. മീ. വരെയുള്ള ഭാഗത്ത് താഴ്ന്ന “ ബേം 
ഉയർത്തുകയും റോഡിന്റെ വശ ങ്ങ ളുടെ 
സംരക്ഷണ ജോലികളും രൂപ് 10 ലക്ഷം 
ഉപരിതലം പുതുക്കൽ 2007 - 08 - ചിപ്പിംഗ് 

കാർപ്പറ്റ് ചെയ്യുക 
45 237 / ഇ ഇ / 2 0 07 - 08 - എം. സി. റോഡിൽ 165 /500 

മുതൽ 167/ 000 കി . മീ . വരെ - രൂപ 15 ലക്ഷം 
46 238 / ഇഇ/ 2007 -08 - എം . സി . റോഡിൽ 168 / 500 

മുതൽ 170/ 000 കി. മീ . വരെ രൂപ 15 ലക്ഷം 
47 239 / ഇഇ/ 2 0 07 - 08 - ഇ . ഇ . റോഡിൽ 36 / 000 

മുതൽ 37 / 200 കി. മീ. വരെ രൂപ 12 ലക്ഷം 
48 240 / ഇ ഇ / 2007 - 08 - ഇ . ഇ . റോഡിൽ 30/ 000 

മുതൽ 31/ 000 കി . മീ. വരെ രൂപ 10 ലക്ഷം 


20,000 


30 ,000 


31,250 


25,000 


20 ,000 


25, 000 


10, 000 


10, 000 


25 ,000 


12 , 500 


ഉപരിതലം പുതുക്കൽ 2007 - 08 - ചിപ്പിംഗ് 

കാർപ്പറ്റ് ചെയ്യുക 


37 ,500 


- 64 256 / ഇഇ 2007 -08 - പാലാ - രാമപുരം റോഡിൽ 

- 0 / 000 മുതൽ1/ 500 കി . മീ. വരെ രൂപ 15 ലക്ഷം 


37 ,500 


- 37 ,500 


30,000 


- 36 ,250 


- 65 257 / ഇഇ / 2007 - 08 ഈരാറ്റുപേട്ട- പീരുമേട് റോഡിൽ 
- 0/ 000 മുതൽ 1/500കി. മീ .വരെ രൂപ 14.50 ലക്ഷം 
66 258/ ഇള /2007 - 08 - നീലൂർ റോഡിൽ 1/630 മുതൽ 

- 4 / 000 കി . മീ. വരെ - രൂപ 15 ലക്ഷം 


25,000 


37 , 500 


Gaz , No.40 / 2007/DTP. (PWD ) 


(1) 


(2) 


(3) 


പ്രത്യേക അറ്റകുറ്റപ്പണികൾ 2007 - 08 


- 86 278 / ഇഇ/ 2007 - 08 - മൂ ല |ി പാലത്തിന്റെ 

അപ്രോച്ച് റോഡിന്റെ സംരക്ഷണ ജോലികൾ 
രൂപ 9.70 ലക്ഷം 


24,250 


- 87 279/ ഇഇ/2007 - 08 - പള്ളം ലൂപ്പ് റോഡിൽ 0/ 000 

മുതൽ 0 / 400 കി . മീ . വരെയുള്ള താഴ്ത്ത 
ഭാഗങ്ങൾ ഉയർത്തുക, 0 /400 കി. മീ.- ൽ കലുങ്ക് 

നിർമ്മിക്കുക എന്നിവ -രൂപ 5.50 ലക്ഷം 
88 280 / ഇഇ/ 2007- 08 - കുര്യൻ ഉതുപ്പ് റോഡിലും, 

എൽ. ബി .എസ്സ്. റോഡിലും ഡയിനേജ് 
സംവിധാനം ഏർപ്പെടുത്തുക രൂപ 14 ലക്ഷം 


13 , 750 


35, 000 


ദർഘാസ് പ്രമാണത്തിന്റെ വില - അടങ്കൽതുക 6 ലക്ഷം 
വരെയുള്ള പ്രവൃത്തികൾക്ക് 400 രൂപയും വില്പന നികുതിയും 
6 ലക്ഷത്തിനുമുകളിൽ 700 രൂപയും വില്പന നികുതിയും. 

- ദർഘാസ് ഫാറങ്ങൾ ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും ക്രമനമ്പർ 1 മുതൽ 24 വരെ 23 - 10- 2007, 1 മണി 
വരെ, ക്രമനമ്പർ 25 മുതൽ 44 വരെ 24 - 10 - 2007 , 1 മണി 
വരെ, ക്രമനമ്പർ 45 മുതൽ 63 വരെ - 25 -10 - 2007, 1 മണിവരെ, 
ക്രമനമ്പർ 64 മുതൽ 88 വരെ- - 26 - 10 - 2007 , 1 മണിവരെ. 


- (1) ( 2) 

(3) 
67 259/ ഇഇ/ 2007 -08 - കൂടല്ലൂർ റോഡിൽ 1/ 000 മുതൽ 
- 3 / 000 കി. മീ . വരെ - രൂപ 14.50 ലക്ഷം 

36 ,250 
68 260/ ഇഇ / 2007 - 08 - പാലാ - രാമപുരം റോഡിൽ 

10/ 000 മുതൽ 11 / 600 കി . മീ . വരെ - 
രൂപ 14 . 50ലക്ഷം 

36 ,250 
69 261/ ഇഇ / 2007 - 08 - കാളികാവ്- വയലാ റോഡിൽ 

0/ 000 മുതൽ 1/ 665കി. മീ .വരെ - രൂപ 14.50 ലക്ഷം 36,250 
70 262 / ഇഇ/ 2007 - 08 - ഈരാറ്റുപേട്ട- പീരുമേട് റോഡിൽ 

1/ 500 മുതൽ 3 / 000 കി . മീ . വരെ - 
രൂപ 14. 50 ലക്ഷം 

36 ,250 
71 263 / ഇഇ / 2007 - 08 - തീക്കോയി- മറവിക്കല്ല് റോഡിൽ 

0/ 000 മുതൽ 3/ 015 കി. മീ . വരെ - രൂപ 15 ലക്ഷം 37,500 
72 264/ ഇഇ / 2007 - 08 - - പാലാ -ഉഴവൂർ റോഡിൽ 
- 5 / 000 മുതൽ 6 /500കി. മീ . വരെ - രൂപ 15 ലക്ഷം 37 ,500 
73 265 / ഇഇ / 2007 - 08 കുറുമണ്ണ്- കയ്യൂർ- പ്ലാശനാൽ 

- റോഡിൽ 3/ 000 മുതൽ 5/000 കി . മീ . വരെ 
രൂപ് 12 ലക്ഷം 

30, 000 
74 266 / ഇഇ / 2007 - 08 - കൂടല്ലൂർ- മാർക്കറ്റ്- വയലാ 

- റോഡിൽ 0/ 000 മുതൽ 2 / 400 കി . മീ . വരെ - 
രൂപ 14.50 ലക്ഷം 

- 36,250 
75 267/ ഇഇ / 2007 - 08 - പ്ലാശ്ശനാൽ- പ്രവിത്താനം റോഡിൽ 

- 0/ 000 മുതൽ 1/ 000കി. മീ. വരെ രൂപ 10 ലക്ഷം 25, 000 
76 268 / ഇ /2007 - 08 - പാലാ- ഉഴവൂർ റോഡിൽ 

8 / 000 മുതൽ 9 / 500 കി. മീ . വരെ - 
രൂപ് 14 .50ലക്ഷം 

36 ,250 
77 269 / ഇഇ/2007 - 08 - നീലൂർ-മറ്റത്തിപ്പാറ റോഡിൽ 

0 / 000 മുതൽ 2 / 500 കി. മീ . വരെ 
രൂപ 14 .50ലക്ഷം 

36,250 
78 270 / ഇഇ / 2007 - 08 - അമ്പാറ-മങ്കൊമ്പ് റോഡിൽ 

0/ 000 മുതൽ 1/ 000 കി . മീ . വരെ രൂപ 10 ലക്ഷം 25,000 
79 271/ ഇഇ / 2007 - 08 - തലയോലപ്പറമ്പ്- പുതുവേലി 

റോഡിൽ 2, 000 മുതൽ 2/ 695 കി . മീ. വരെ - 
രൂപ 15 ലക്ഷം 

37 ,500 
80 272/ ഇഇ / 2007 - 08 -മുത്തോലി -പൂവരണി റോഡിൽ 

3/ 000 മുതൽ 5/300 കി. മീ. വരെ - രൂപ 15 ലക്ഷം 37,500 
81 273 / ഇഇ / 2007 - 08 - - കുറവിലങ്ങാട്-കുറുപ്പന്തറ 

- റോഡിൽ 4/ 000 മുതൽ 5 / 500 കി . മീ . വരെ 
രൂപ് 13 ലക്ഷം 

32, 500 
82 274/ ഇഇ / 2007 - 08 അന്തിനാട്- മേലുകാവ് റോഡിൽ 

- 0/ 000 മുതൽ 2/ 000 കി. മീ. വരെ രൂപ 15 ലക്ഷം 37,500 
83 275/ ഇഇ / 2007- 08 - അരുവിത്തുറ-പൂവത്തോട് 

റോഡിൽ 0/ 000 മുതൽ 2 / 000 കി. മീ. വരെ - 
രൂപ് 13 ലക്ഷം 

32 , 500 
84 276/ ഇഇ / 2007 - 08 - രാമപുരം- നീരന്താനം-പൂവക്കുളം 

റോഡിൽ 4/ 000 മുതൽ 6/ 000 കി. മീ .വരെ - 
രൂപ് 15ലക്ഷം 

37,500 
85 277 / ഇഇ / 2007 -08 - വെന്നിമല - മീനടം റോഡിൽ 

0/ 000 മുതൽ 3/ 200 കി . മീ . വരെ- രൂപ 12 ലക്ഷം 30,000 


ദർഘാസ് ഫാറങ്ങൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും ക്രമനമ്പർ 1 മുതൽ 24 വരെ- -- 23 -10 - 2007, 4 മണി 
വരെ, ക്രമനമ്പർ 25 മുതൽ 44 വരെ 24 - 10 - 2007 , 4 മണി 
വരെ, ക്രമനമ്പർ 45 മുതൽ 63 വരെ - 25- 10 - 2007 , 4 മണിവരെ, 
ക്രമനമ്പർ 64 മുതൽ 88 വരെ - 26 - 10 - 2007 , 4 മണിവരെ. 


കരാറുകാരുടെ ക്ലാസ്സ് - അടങ്കൽതുക 6 ലക്ഷം വരെയുള്ള 
പ്രവൃത്തികൾക്ക് " ഡി - യും അതിലുപരിയും 6 ലക്ഷത്തിന് 
മുകളിൽ “ സി യും അതിലുപരിയും. 

വേല തീർക്കേ കാലാ വധി 3 മാസം. 


ദർഘാസുകളെ സംബന്ധിച്ച് പൊതുമരാമത്തുവകുപ്പിൽ 
നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 


(ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


കോട്ടയം. 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി4/ ടിഎൻ 2007 - 2008 . 


- 2007 സെപ്റ്റംബർ 24. 


- കേരള ഗവർണ്ണർക്കു വേി ഷൊർണ്ണൂർ കെട്ടിടവിഭാഗം 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന 
പ്രവർത്തികൾക്കായി പൊതുരാമത്തു വകുപ്പിലെ അംഗീകൃത 
കരാറുകാരിൽനിന്നും മത്സര ദർഘാസുകൾ പ്രവർത്തിയുടെ 
പേര് ആലേഖനം ചെയ്ത മുദ്രവെച്ച കവറുകളിൽ 17 -10 - 2007 
വൈകുന്നേരം 4 ( നാല്) മണിവരെ സ്വീകരിക്കുന്നതാണ്. 
അന്നേ ദിവസം വൈകുന്നേരം 4. 30 മണിക്ക് അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തിയ 
മറ്റ് ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ സാന്നിധ്യത്തിൽ 
ദർഘാസുകൾ തുറക്കുന്നതാണ്. 


ക്രമ ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും അടങ്കൽ തുകയും 

രൂപ് 


1 17/ 2007 -08 - പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷൻ ക്യാന്റീൻ 

കെട്ടിടത്തിൽ പ്രസ്സ്, എ . സി. ഷീറ്റ് മേൽക്കൂര 
എന്നിവയുടെ പ്രവർത്തികളും പ്രത്യേക 
അറ്റകുറ്റപ്പണികളും- രൂപ 2,67, 168 

6 ,750 
2 18 /2007 -08 ചെർപ്പുളശ്ശേരി പി . ഡബ്ലിയു . ഡി . റസ്റ്റ് 

ഹൗസിന്റെ പുനരുദ്ധാരണവും അറ്റകുറ്റപ്പണി 
കളും - രൂപ 2,46,248 

6 ,250 
3 19 /2007 - 08 - ഷൊർണ്ണൂർ മേഖല സ്റ്റേഷനറി 
ഓഫീസിന്റെയും ക്വാർട്ടേഴ്ചകളുടെയും 
അത്യാവശ്യ അറ്റകുറ്റപ്പണികൾ- സെപ്റ്റിക് ടാങ്ക്, 
ലീച്ച് പിറ്റ്, സൺഷേഡ് എന്നിവയുടെ 
നിർമ്മാണം -രൂപ 2,99,302 

7 ,500 
4 20/ 2007 - 08 - ഷൊർണ്ണൂർ ടെക്നിക്കൽ ഹൈ 
സ്കൂളിന്റെ ചോർച്ച നിർത്തലാക്കുന്നതിന് 

വി യു ളള പ്രത്യേക അറ്റകുറ്റപ്പണികൾ 
( വലതുവശം) - രൂപ് 2,98,185 

7,500 
5 21/ 2007 - 08 - ഐപിടി & ജിപിടി ഷൊർണ്ണൂരിന്റെ 

പാചകപ്പുരയ്ക്ക് വേ പ്രത്യേക അറ്റകുറ്റ 
പണികൾ - രൂപ 1, 93,077 

4,900 
6 22/ 2007 -08 - ഐപിടി & ജിപിടി ഷൊർണ്ണൂരിന്റെ 

ബോയ്സ് ഹോസ്റ്റലിനു വേ പ്രത്യേക 
അറ്റകുറ്റപ്പണികൾ രൂപ 2,92, 422 

7, 400 
7 23 /2007 - 08 ഷൊർണ്ണൂർ ടെക്സ്റ്റ് ബുക്ക് സെൻട്രൽ 
- സ്റ്റോറിൽ ടോയ്ലറ്റ്, ബാത്ത് റൂം എന്നിവയുടെ 
പ്രത്യേക അറ്റകുറ്റപണികൾ - രൂപ 68,286 - 1, 800 
24/ 2007 -08 - ഒറ്റപ്പാലം പി . ഡബ്ലിയു . ഡി . റെസ്റ്റ് 
ഹൗസിൽ അടുക്കള ലോബി, ഡെനിംഗ് ഹാൾ, 
വരാന്ത എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ - 
രൂപ് 2,97,658 

7 ,500 
25 / 2007 -08-- ഒറ്റപ്പാലം പി. ഡബ്ലിയു . ഡി. റസ്റ്റ് 
ഹൗസിൽ അറ്റകുറ്റപണികൾ- ചുറ്റു മതിലിന്റെയും 
ഒന്നാം നിലയിലെ ടോയ്ലെറ്റിന്റെയും പുനർ 
നിർമ്മാണവും പുറംഭാഗം പെയിന്റിങ്ങും - 
രൂപ് 2, 98, 855 

7 ,500 
10 26 / 2007 - 08 - പട്ടാമ്പി പി . ഡബ്ലിയു . ഡി . സെക്ഷ ൻ 
ഓഫീസിന്റെ പ്രത്യേക അറ്റകുറ്റപ്പണികൾ 
- രൂപ് 96,000 

2 ,400 


ലേലപ്പരസ്യം 
നമ്പർ എ3- 490 / 2006. 

2007 സെപ്റ്റംബർ 22 . 
പൊതുമരാമത്ത് വകുപ്പ്, നിരത്ത് ഉപവിഭാഗം ഓഫീസ്, 
പെരിന്തൽമണ്ണയുടെ ആർത്ഥിക പരിധിയിൽ വരുന്നതും താഴെ 
പറയുന്നതുമായ മരങ്ങളുടെ ലേലം അസിസ്റ്റന്റ് എക്സി 
ക്യൂട്ടീവ് എൻജിനീയറുടെയോ അല്ലെങ്കിൽ അദ്ദേഹം അധികാര 
പ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥരുടെയോ സാന്നിദ്ധ്യത്തിൽ താഴെ 
പറയുന്ന സ്ഥലത്തു വച്ച് 2007-ാമാ് ഒക്ടോബർ മാസം 22 -ാം 
തീയതി പരസ്യമായി ലേലംചെയ്ത് വിൽക്കുന്നതാണ്. 

- ലേലത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ ഹി ക്കു ന്ന വർ 
1000 ( ആയിരം) രൂപ നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ പങ്കെ 
ടു ക്കേ താ ണ് . ലേലം വിളിച്ചെടുക്കുന്ന ആൾ അപ്പോൾ 
തന്നെ നികുതി സഹിതം സംഖ്യ കെട്ടി വ യ് ക്കേ 
താണ്. ലേലസംഖ്യ അടയ്ക്കുവാൻ വീഴ്ച വരുത്തുന്നവരുടെ 
നിരതദ്രവ്യം സർക്കാരിലേക്ക്കുകെട്ടുന്നതും പുനർലേലം 
നടത്തുന്നതുമാണ്. 

ലേലം കൈക്കൊള്ളുന്ന വ്യക്തി ലേലം ഉറപ്പിക്കുന്ന 
ദിവസം മുതൽ ഏഴു ദിവസങ്ങൾക്കുളളിൽ താഴെ പറയുന്ന 
ലേല വസ്തുക്കൾ പൂർണ്ണമായും നീക്കം ചെയ്യേ താ ണ്. 
അ ല്ലാത്തപക്ഷം ഊാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ലേലം 
പിടിച്ച വ്യക്തി യാ യി രിക്കും ഉത്ത ര വാ ദി . പ സ് ത 
വ്യക്തി ക്കെ തിരെ നഷ്ട പ രി ഹാരം ഉൾപ്പെടെ നിയമം 
അനുശാസിക്കുന്ന എന്തു നടപടിയും സ്വീകരിക്കുന്നതിൽ 
പൊതുമരാമത്ത് വകുപ്പിന് അധികാരം ഉായിരിക്കുന്നതാണ്. 


ലേലം 

ലേലം 
- റോഡിന്റെ പേര് സംബന്ധിച്ച് നടത്തുന്ന ലേല 

- വിവരങ്ങൾ - സ്ഥലം സമയം 


മാം 


പാി ക്കാ ട് - വ ർ ര് ഇ രു ൾ PWD റോഡ് 
വട പുറം റോഡ് (നമ്പർ 122, 123) സെക്ഷ ൻ 11 a . m 
കി . മീ . 20 / 500 ( മരുത് നമ്പർ 125) ഓഫീസ്, 

വ വ ർ - ന്റ 
പരിസരത്തു 

വച്ച് 
മുള്ള്യാകുറുശ്ശി- ര് മാ വ് PWD റോഡ് 2 p . m 
പാി ക്കാട് റോഡ് 

സെക്ഷൻ 
കി . മീ . 3 / 500 

ഓഫീസ്, 
മേലാറ്റൂർ- ന്റെ 

പരിസരത്തുവച്ച് 
ലേലം സംബ ന്ധിച്ച് പൊതു മ രാ മത്ത് വകു പ്പിൽ 
നില വിലുള്ള എല്ലാ നിബ ന്ധ നകളും ഈ ലേല ത്തിനും 
ബാധകമാണ്. കൂടുതൽ വിവരങ്ങൾ പ്രവർത്തി ദിവസങ്ങളിൽ 
ഈ ഓഫീസിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വി . നി . 

പ്രവർത്തി തീർക്കേ കാലാവധി ക്രമനമ്പർ 7, 10 എന്നി 
വയ്ക്ക് 1 മാസം, മറ്റുളളവയ്ക്ക് 3 മാസം. 

കരാറുകാർക്ക് വേ യോഗ്യത -- ഡി . ക്ലാസും അതിനു 
മുകളിലും 

ദർഘാസ് സംബന്ധിച്ച് കേരള പൊതുമരാമത്തുവകുപ്പിൽ 
ഇപ്പോൾ നിലവിലുള്ളമറ്റ് എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാ 
സിനും ബാധ ക മാണ്. കൂടു തൽ വിവ ര ങ്ങ ൾ ഈ 
ആഫീസിൽ നിന്നും പ്രവർത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാ 
വുന്നതാണ്. 


- ( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


പെരിന്തൽമണ്ണ . 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി3 - ടി .എൻ.7/ 2007 - 08. 


2007 സെപ്റ്റംബർ 24 . 


( ഒപ്പ്) 
അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


ഷൊർണ്ണൂർ. 


-- കേരള ഗവർണ്ണർ ക്കു വേണ്ടി പ രി ക്ക ൽമണ്ണ 
പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ വിഭാഗം അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവർത്തികൾക്ക് 
മുദ്രവച്ച കവറുകളിൽ മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


Gaz . No. 40 /2007/DTP. (PWD ) 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ 


പ്രവൃത്തി തീർക്കേ കാലാവധി - 2 മാസം. 
- ദർഘാസുകൾ സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ 
നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും 
ബാധകമാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൊതുമരാമത്ത് വകുപ്പ് 
അ സിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസ്, 
പെരിന്തൽമണ്ണയുമായി ബന്ധപ്പെടാവുന്നതാണ്. 


ഉപരിതലം ശരിപ്പെടുത്തി സ്ട്രിപ്പ്ഡ് ബി. ടി. പ്രവർത്തിചെയ്യൽ 


( ഒപ്പ്) 
പെരിന്തൽമണ്ണ. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


7 , 500 


- 


21 - 


9 


- 1 പൂക്കാട്ടിരി - മലപ്പുറം ലിങ്ക് റോഡിൽ കി. മീ . 

6/ 00 - നും 6 /400 - നും ഇടയിൽ രൂപ 3,00,000 7,500 
2 മക്കരപറമ്പ് - മങ്കട റോഡിൽ കി . മീ . 5 / 00 - നും 
6/ 00 - നും ഇടയിൽ - രൂപ 3,00,000 

| 7 ,500 
3 കാച്ചിനിക്കാട് വെള്ളില റോഡിൽ കി . മീ . 

0/ 00 - നും 2/ 00 - നും ഇടയിൽ രൂപ 3,00 ,000 7,500 
4 മുള്ള്യാകുർശ്ശി - പാിക്കാട് റോഡിൽ കി . മീ. 

2/ 600 - നും 3/ 200 - നും ഇടയിൽ - രൂപ 3,00,000 7,500 
5 തൂത്- വെട്ടത്തൂർ റോഡിൽ കി. മീ .12/200 - നും 

13 / 00 - നും ഇടയിൽ രൂപ 3,00,000 
6 എടവണ്ണ - തിരുവാലി റോഡിൽ കി . മീ . 

0/ 00 - നും 2 / 00 - നും ഇടയിൽ -രൂപ 3,00,000 7, 500 
7 അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡിൽ കി. മീ. 

2 / 200 - നും 2 / 500 - നും ഇടയിൽ രൂപ 3,00, 000 7,500 
8 പനങ്ങാങ്ങര -പുത്തനങ്ങാടി റോഡിൽ കി. മീ . 
- 6 / 200 - നും 7 / 00 - നും ഇടയിൽ - രൂപ 2,00,000 5,000 
വെട്ടിച്ചിറ കാടാമ്പുഴ കൂട്ടിലങ്ങാടി റോഡിൽ 
കി . മീ . 6 / 400 - നും 17 / 400 - നും ഇടയിൽ - 
രൂപ 2,00, 000 

5, 000 
പെരിന്തൽമണ്ണ - മാനത്തുമംഗലം ബൈപാസ് 
റോഡിൽ കി . മീ . 0 / 00 - നും 0/ 400 - നും 
ഇടയിൽ കിലോമീറ്റർ സ്റ്റോൺസ് ഹെക്ടോമീറ്റർ 
സ്റ്റോൺ സ് , ബൗ റി സ്റ്റോൺ സ്, എന്നിവ 
സ്ഥാപിക്കലും ഉയർന്ന അരിക് വെട്ടി 
നിരപ്പാക്കലും - രൂപ 2,00,000 

5 ,000 
പെരുമ്പിലാവ് - നിലമ്പൂർ റോഡിൽ കീ . മീ . 
30 / 00 - നും 42 / 00 - നും ഇടയിൽ 
രൂപ് 3,00,000 

7 ,500 
12 പാലക്കാട് - പെരിന്തൽമണ്ണ റോഡിൽ 

കീ . മി. 48 / 880 - നും 58 / 540 - നും ഇടയിൽ - 
രൂപ് 2,00,000 

5, 000 
13 അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡിൽ കി. മീ . 

0/ 00 - നും 13/ 660 - നും ഇടയിൽ - രൂപ 3,00,000 7,500 
14 പുലാമന്തോൾ കൊളത്തൂർ റോഡിൽ കി. മീ . 

0/ 00 - നും 6/ 960- നും ഇടയിൽ - രൂപ 2,00,000 5,000 
15 പെരുമ്പിലാവ് - നിലമ്പൂർ റോഡിൽ കി. മീ. 

43| 200 ( മു ത്ത് പാലം) ഉപരിതലത്തിലെ 
താഴ്ന്നഭാഗം നികത്തലും ( മേലാറ്റൂർ സെക്ഷ 
നിലെ വിവിധ റോഡുകളിലെ അപകടകരമായ 
മരങ്ങളുടെ കൊമ്പ്മുറിച്ചുമാറ്റലും കാടുവെട്ടലും 
മറ്റു ചെറിയ അറ്റകുറ്റപണികൾ ചെയ്യലും) - 
രൂപ 12 ,000 

300 


- ദർഘാസ് പരസ്യം 
നമ്പർ ഡി1. -- ടി .എൻ. 94. 

2007 സെപ്റ്റംബർ 24. 
കേരള ഗവർണ്ണർക്കു വേണ്ടി കൊ യി ലാി കെട്ടി ട 
വി ഭാഗം ഉപ കാ ര്യാ ലയം അസിസ്റ്റന്റ് എക്സ് സിക ട്ടീവ് 
എഞ്ചിനീയർ താഴെപറയുന്ന പ്രവർത്തികൾക്ക് 25 - 10 - 2007 
വൈകുന്നേരം 4 മണിവരെ യോഗ്യതയുള്ള കരാറുകാരിൽ 
നിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ പ്രവൃത്തിയുടെ 
പേരെഴുതി മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . അന്നേ 
ദിവസം 4.30 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യ 
ത്തിൽ ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 
കമ പ്രവർത്തിയുടെ പേരും 

നിരതദ്രവ്യം 
| നമ്പർ അടങ്കൽ തുകയും 

രൂപ് 
പ്രത്യേക അറ്റകുറ്റ പ്രവർത്തികൾ 
1 വടകര കോടതി കെട്ടിടസമുച്ചയ സംരക്ഷണം, 
ഗിൽസ് സ്ഥാപിക്കൽ - രൂപ 70 ,000 

1 , 750 
- മടപ്പള്ളി കോളേജ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് 2/ 4 - ന്റെ 
ചോർച്ച നിവാരണവും അടിയന്തിര അറ്റകുറ്റ 
പണികളും - രൂപ് 70 ,000 

- 1,750 
3 ഗവ . കോളേജ് മടപ്പള്ളി സ്റ്റാഫ് ക്വാർട്ടേഴ്സ് 2 / 3 

ചോർച്ച നിവാരണവും അടിയന്തിര അറ്റകുറ്റ 
പണികളും - രൂപ 70,000 

1, 750 
4 പ്രകൃതിക്ഷോഭം, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ 

മേൽക്കൂരയുടെ അറ്റകുറ്റപണികൾ - രൂപ 70, 000 
5 വടകര ജുഡീഷ്യൽ ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സ് 

അഴുക്കു ചാൽ നിർമ്മാണം - രൂപ 1,00 ,000 - 2, 500 
- കൊയിലാണ്ടി കോടതി സമുച്ചയം - വക്കീൽ 
ഗുമസ്തൻമാരുടെ കെട്ടിടത്തിന്റെ അറ്റകുറ്റ 
പ്രവൃത്തികൾ - രൂപ 1,00 ,000 

2 ,500 


10 


170,000 


1,750 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വിനി. 
പ്രവൃത്തിയുടെ കാലാവധി- 2 മാസം. 
ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിശദവിവരങ്ങളും കൊയി 
ലാി കെട്ടിടവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയ 
റുടെ കാര്യാലയത്തിൽ നിന്നും നിശ്ചിത തീയതിക്ക് ഒരാഴ്ച് 
മുമ്പ് എല്ലാ പ്രവൃത്തിദി വ സ ങ്ങ ളിലും 24 - 10 - 2007 വരെ 
ദർഘാസ് പ്രമാണത്തിന്റെ വിലയും വില്പന നികുതിയും 
രൊക്കം പണമായോ മണിഓർഡറായോ അടച്ച് രേഖാമൂലം 
ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ് ദർഘാസ് പ്രമാണത്തിന്റെ 
വില യാതൊരു കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല. 

50 രൂപ വിലയുള്ള മുദ്രപ്പത്രത്തിൽ നിശ്ചിത ഫോറത്തിൽ 
തയ്യാറാക്കിയ പ്രാഥമിക കരാർ ഒപ്പിട്ട് അടക്കം ചെയ്തിട്ടില്ലാത്ത 
ദർഘാസുകൾ നിരസിക്കുന്നതായിരിക്കും. 

കേരള പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകൾ 
സം ബ ന്ധി ച്ചു ള്ള എല്ലാ നി ബ ന്ധ ന ക ളും ഇ തി നും 
ബാധകമായിരിക്കും. 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമ നമ്പർ 15 - ന് രൂപ 150 + വി . നി , 
മറ്റുള്ളവയ്ക്ക് രൂപ 400 + വി . നി . 

ദർഘാസ് ഫോറം ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും 16 - 10- 2007 ഉച്ചയ്ക്ക് 1 മണിവരെ. 
- ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 18 - 10 - 2007 വൈകുന്നേരം 4 മണിവരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 18 - 10 - 2007 
വൈകുന്നേരം 4.30 മണി. 


കൊ യി ലാി . 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


ലഘു ദർഘാസ് പരസ്യം 


നിരതദ്രവ്യം 


- രൂപ 23,650. 


നമ്പർ ഡി5 - 1/ 2007 . 

- 2007 സെപ്റ്റംബർ 27. 

ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 700 + വി. നി . 

കരാറുകാരുടെ യോഗ്യത - സി യും അതിലുപരിയും. 
കേരള ഗവർണ്ണർക്കുവേിഎക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ദേശീയ പാത വിഭാ ഗം , കൊടുങ്ങല്ലൂർ ഡിവിഷൻ താഴെ 

കാലാവധി 1 മാസം. 
പറയുന്നപണിക്ക് അംഗീകൃത കരാറുകാരിൽനിന്നും മുദ്രവച്ച 
ദർഘാ സു കൾ 2007 ഒക്ടോബർ മാസം 9 -ാം തീയതി - ദർഘാസുകളെ സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ 
വൈകുന്നേരം 4 മണിവരെ ക്ഷണിച്ചുകൊള്ളുന്നു . 

നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമായി 

രിക്കും. കൂടു തൽ വിവ ര ങ്ങൾ ഈ ഓഫീസിൽ നിന്നും 
അടിയന്തിര അറ്റകുറ്റപ്പണികൾ 2007 - 08 

പ്രവൃത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 

ദർഘാസ് ഫോറങ്ങൾ 2007 ഒക്ടോബർ മാസം 9 -ാം തീയതി 
ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും ഉദ്ദേശ അടങ്കൽ 

- ഒരു മണി വരെ ഈ ഓഫീസിൽ രേഖാമൂലം അപേക്ഷിച്ചാൽ 
തുകയും 5 / 07 -08/ ഇ . ഇ . എൻ. എച്ച്. - എൻ. എച്ച്. ലഭിക്കുന്നതാണ്. 
47 - ൽ ( കൊച്ചി ബൈപ്പാസ് റോഡ്) കി. മീ . 342/ 00 
മുതൽ 348 / 596 വരെ - രൂപ 9, 45,000. 

ദേശീയപാത വിഭാഗം 

( ഒപ്പ്) 
കൊടുങ്ങല്ലൂർ. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


